Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


7th May 2013 
2013 മേയ് 7 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Vaisakha 1935 
1935 വൈശാഖം 17 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹു . ഹരിപ്പാട് മുൻസിഫ് കോടതി മുമ്പാകെ 

OP (SUCCESSION ) No. 1 /2013 


ഹർജിക്കാർ: - 1. കുമാരപുരം വില്ലേജിൽ കരുവാറ്റ തെക്കും 

മുറിയിൽ കൃഷ്ണ കൃപയിൽ വിജേഷ് 

ഭാര്യ 28 വയസ്സുള്ള ദീപാ വാസുദേവൻ. 
2 . കുമാരപുരം വില്ലേജിൽ കരുവാറ്റ തെക്കും 

മുറിയിൽ കൃഷ്ണ കൃപയിൽ ജയപ്രകാശ് 

ഭാര്യ 54 വയസ്സുള്ള ശോഭന . 
| 3 . കുമാരപുരം വില്ലേജിൽ കരുവാറ്റ തെക്കും 
മുറിയിൽ കൃഷ്ണ കൃപയിൽ വിജേഷ് മകൾ 

മെനർ 6 വയ സ്സുള്ള കൃഷ് ണ് പിയ 
( മൈനർക്കുവേണ്ടിടിയാളെ പ്രതിനിധീകരിച്ച് 
1 -ാം ഹർജിക്കാരിയും മാതാ വു മാ യ 
ദീപാവാസുദേവൻ). 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 
1-ാം ഹർജിക്കാരിയുടെ ഭർത്താവും 2 -ാം ഹർജിക്കാരിയുടെ 
മകനും 3 –ാം ഹർ ജി ക്കാ രി യുടെ പിതാവു മായ 
വിജേഷ്, കെ . ജെ . 18 - 12 - 2012 - ൽ മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാകുന്നു. ടിയാൻ പണയം വെച്ചിട്ടുള്ള പണയ ഉരുപ്പടികൾ 
വാങ്ങിയെടുക്കുന്നതിന് നിയമപ്രകാരമുള്ള അവകാശികൾ 
ഹർജിക്കാർ മാത്ര മാ ണ്. ആയ തു വാ ങ്ങിയെടുക്കുന്നതിന് 
സക്സെഷൻ സർട്ടിഫിക്കറ്റ്ആവശ്യമായിട്ടുള്ളതും ടി സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിലേക്ക് ഈ നമ്പർ ഹർജി ബോധിപ്പിച്ചിട്ടുള്ളതു 
മാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
വിചാരണ തീയതിയായ 2013 മേയ് മാസം 25 -ാം തീയതി ഈ 
കോടതിയിൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ആക്ഷേപം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അല്ലാത്ത പക്ഷം ടി ഹർജി 
സംഗ തി കൾ തീർച്ച ചെ യ്യുന്ന താ ണെന്നുള്ള വിവരം 
തെര്യപ്പെടുത്തികൊള്ളുന്നു . 


എതിർകക്ഷികൾ: ഇല്ല. 


25 - 5 - 2013 . 


കെ . ശ്രീകുമാർ, 

അഡ്വക്കേറ്റ്. 
| Roll No. K 161/ 1991 


Before the Hon ble Munsiff s Court, Alappuzha 

O .P. (SUCESSION) No. 4 of 2012 
Petitioners: 


1. Valsala Dev. w /o Devarajan , K ., aged 52 

years, Janakivilla , Kappakada , Punnapra, 
Paravoor Village, Ambalappuzha Taluk , 
Alappuzha District . 
Arun Dev. s/o Devarajan , K ., aged 26 years 

of do.. do . 
3. Ashitha Dev. d /o. Devarajan , K ., aged 18 

years of do. do . 
Respondent: — Nil 

Whereas the above petition for the grant of 
Succession Certificate with respect to the Share Certificates 
issued by the Gujarat Mineral Development Corporation 
Ltd. [Certificate No. 200267 (Folio No. D 00 00037 ) dated 
17 -11- 2007 & Share Certificate No. 201746 (Folio 
No. D 00 00037) dated 5 - 11 - 2008 ] in the name of 
Late Devarajan , s/o Kumaran , Janakivilla , Kappakada, 
Punnapra , Paravoor Village , Ambalappuzha Taluk , 
Alappuzha is posted to 3 -6 -2013 at 11 a .m . and notice is 
hereby given all persons interested in the matter to 
appear and file objection if any in the absence of which 
the petition will be decided as per law . 

Dated this the 21st day of March 2013 . 


By order, 

S . DEVALAL, 
Advocate , Alappuzha, 
Counsel for the Petitioners. 


